| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


e 


GOVERNS 


- 
കര 


ക്കാർ 


രള സർക്ക 
WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


Vol. LVI 
വാല്യം 56 | 


8th November 2011 
- 2011 നവംബർ 8 
17th Karthika1933 
1933 കാർത്തികം 17 


No . 

- | 44 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Stores Purchase 


Agriculture Department 


ദർഘാസ് പരസ്യം 


നമ്പർ ബി . 281 / 2011. 


2011 ഒക്ടോബർ 3. 


ദർഘാസ് പ്രമാണങ്ങൾ 3 - 10 - 2011 രാവിലെ 10 മണിമുതൽ 
18 - 11- 2011 പകൽ 1 മണിവരെ പ്രവൃത്തി സമയങ്ങളിൽ ഈ 
ഓഫീസിൽ നിന്നും വിതരണം ചെയ്യു ന്നതും പൂരിപ്പിച്ച 
ദർഘാസുകൾ 18- 11- 2011 പകൽ 2 മണിവരെ സ്വീകരിക്കുന്നതും 
അന്നേ ദിവസം പകൽ 3 മണിക്ക് (അന്നേ ദിവസം അവധിയാ 
യാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം) അപ്പോൾ ഹാജരുള്ള 
കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ഏറ്റവും 
കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന ടെണ്ടറുകാരന് 
മേലധികാരിയുടെ അംഗീകാരത്തിന് വിധേയമായി സ്ഥിര 
പ്പെടുത്തുന്നതുമാണ്. 


- നെല്ലിയാംപതി ഗവ. ഓറഞ്ച് & വെജിറ്റബിൾ ഫാമിനോട 
നുബന്ധിച്ചുള്ള പഴസംസ്കരണ ശാലയിലെ ഉപയോഗത്തിനായി 
123 mm ഉയരമുള്ളതും 58 mm വാവട്ടമുള്ളതുമായ 500 ഗ്രാം 
ഉൾക്കൊള്ളുന്ന ക്ലീയർ വെർജിൻ ഗ്ലാസ് ജാർ പ്രിന്റ് ചെയ്ത 
അടപ്പ് സഹിതം എത്തിച്ചുതരുന്നതിന് തയ്യാറുള്ളവരിൽനിന്നും 
മത്സര സ്വഭാവമുള്ളമുദ്രവച്ച ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . 


ഇനവിവരം - 500 ഗ്രാം ക്ലിയർ വെർജിൻ ഗ്ലാസ് ജാർ പ്രിന്റ് 

ചെയ്ത അടപ്പ് സഹിതം. 


ദർഘാസുകൾ കാരണം കാണിക്കാതെ നിരസിക്കുവാനോ 
മാറ്റി വയ് ക്കു വാനോ ഉള്ള അധികാരം ഫാം സൂപ ണ്ടിൽ 
നിക്ഷിപ്തമാണ്. - 100 - ന്റെ മുദ്രപത്രത്തിൽ നിശ്ചിത മാതൃകയി 
ലുള്ള പ്രാഥമിക ഉടമ്പടി ദർഘാസിനോടൊപ്പം ഉള്ളടക്കം 
ചെയ്തിരിക്കണം. 


മതിപ്പുവില 


1,80,000. 


നിരതദ്രവ്യം - 


1,500. 


സർക്കാർ ദർഘാസുകൾക്കുള്ള എല്ലാ നിബന്ധനകളും 
ഈ ദർഘാസിനും ബാധകമാവുന്നതാണ്. 


ദർഘാസ് പ്രാമാണത്തിന്റെ വില - 500 + എസ്. ടി . + 

എ .എസ്. ടി. 


സാധനങ്ങൾ എത്തിക്കുവാനുള്ള കാലാവധി ഉത്തരവ് 
നൽകി 7 ദിവസത്തിനകം. 


ഗവ . ഓറഞ്ച് & വെജിറ്റബിൾ ഫാം , 
നെല്ലിയാമ്പതി, 
പാലക്കാട് ജില്ല . 


( ഒപ്പ്) 
ഫാം സൂപ്രണ്ട്. 


